© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


കേരള 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പപെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ജനുവരി 19 
19th January 2021 


1196 മകരം 6 
6th Makaram 1196 3 


1942 പൌഷം 29 
29th Pousha 1942 








PART III 


Ground Water Department 


ദര്‍ഘാസ്‌ പരസ്യം 
[നമ്പര്‍ 05 /2020-21] 
നമ്പര്‍ ജി.ഡബ്ള്യു/ഡി.ഡബ്ള്യൂ/ടി/403/2020. 2021 ജനുവരി 5. 


150 മി.മീ. വ്യാസത്തിലുള്ള കുഴല്‍ക്കിണര്‍ നിര്‍മ്മാണം 





1. കരയോത്തിങ്കല്‍ അംഗന്‍വാടി തവിഞ്ഞാല്‍ 
ഗ്രാമപഞ്ചായത്ത്‌ 


അടങ്കല്‍ തുക-$ 83,000. 


നിരത്ര്രവ്യ൦--* 2,100. 
ടെണ്ടര്‍ ഫോമിന്റെ വില 500-- 12% ജി. എസ്‌. ററി. 


ടെണ്ടര്‍ ഫോമുകള്‍ വില്‍ക്കുന്ന 
MAMANo—15-1-2021, 11 മണി മുതല്‍. 


തീയതിയും 


ടെണ്ടര്‍ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും-21-1-2021, 11 മണി വരെ. 


ടെണ്ടര്‍ തുറക്കുന്ന തീയതിയും സമയവും-21-1-2021, 
2 മണി. 


ഫോണ്‍: 04936 248210 
ഭൂജല വകുപ്പ്‌ ജില്ലാ ഓഫീസ്‌, (ഒപ്പ) 
മീനങ്ങാടി, വയനാട്‌. ജില്ലാ ഓഫീസര്‍. 


Gaz. No. 3/2021/DTP (Ground Water). 


പൂനര്‍ദര്‍ഘാസ്‌ പരസ്യം 
[നമ്പര്‍ 4/2020-21] 


നമ്പര്‍ ജി.ഡബ്ല്യു./ഡി.ഡബ്ജ്യു.,റി/3576/20198. 2020 ഡിസംബര്‍ 21. 


വയനാട്‌ ജില്ലയിലെ വിവിധ പഞ്ചായത്ത്‌ / മുന്‍സിപ്പാലി 
റ്റികളില്‍ കൃര്രിമ ഭൂജല സംപോഷണ പദ്ധതി നടപ്പിലാക്കു 
രജിസ്‌ട്രേഷന്‍ ഉള്ള 


ന്നതിനായി ജി. എസ്‌. റ്റി. 


അംഗീകൃത കരാറുകാര്‍, ഏജന്‍സികളില്‍ നിന്നും മുഷ്രവച്ച 


മത്സരസ്വഭാവമുള്ള ദര്‍ഘാസുകള്‍ ക്ഷണിച്ചുകൊള്ളൂുന്നു. 


സംപോഷണ പദ്ധതി നടപ്പിലാക്കേണ്ട സ്ഥലം 





1. ഗവ. എല്‍. പി. സ്കൂള്‍ കാര്യാമ്പാടി, മുട്ടില്‍ പഞ്ചായത്ത്‌ 
2. ഗവ.എച്ച്‌. എസ്‌. എസ്‌ മീനങ്ങാടി, മീനങ്ങാടി പഞ്ചായത്ത്‌ 
3. ഗവ൮.എച്ച്‌. എസ്‌. എസ്‌ നീര്‍വാരം, പനമരം പഞ്ചായത്ത്‌ 


4. പെരുംതട്ട പി. എച്ച്‌. സി കല്‍പ്റ്റ മുന്‍സിപ്പാലിറ്റി 
അടങ്കല്‍ തുക-* 4,77,000. 


നിരത്ദ്രവ്യം--* 12,000. 


225 


10 


KERALA GAZETTE 


[Parr II 





ടെണ്ടര്‍ ഫോറത്തിന്റെ വില്‌ 1,000 + 12% ജി.എസ്‌.ടി. 


ദര്‍ഘാസുകള്‍ നല്‍കി തുടങ്ങുന്ന തീയതിയും 


സമയവും--14-1-2021, 11 മണി മുതല്‍. 


ദര്‍ഘാസുകള്‍ വില്‍ക്കുന്ന അവസാന തീയതിയും 


സമയവും-൦21-1-2021, 1 മണി വരെ 


ദര്‍ഘാസുകള്‍ സ്വീകരിക്കുന്ന അവസാന തീയതിയും 


സമയവും൦21-1-2021, 3 മണി വരെ 


ദര്‍ഘാസുകള്‍ തുറക്കുന്ന തീയതിയും സമയവും 


21-1-2021, 4 മണി. 
പ്രവര്‍ത്തി തീര്‍ക്കേണ്ട കാലാവധി--2 മാസം. 


ഏതെങ്കിലും കാരണവശാല്‍ ടി ദിവസം പൊതു അവധി 


(പഖ്യ്യാപിക്കപ്പെട്ടാല്‍ അടുത്ത പ്രവൃത്തി ദിവസം 


ദര്‍ഘാസുകള്‍ തുറക്കുന്നതായിരിക്കും. 


2൧6 


ദര്‍ഘാസ്‌ പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തില്‍ നിന്നും 
21-1-2021 ഉച്ചയ്ക്ക്‌ ഒരു മണി വരെ ലഭിക്കുന്നതാണ്‌. 
ദര്‍ഘാസ്‌ പ്രമാണങ്ങള്‍ അന്യോന്യം കൈമാറാന്‍ പാടില്ലാത്ത 
താകുന്നു. ദര്‍ഘാസ്‌ പ്രമാണത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല. പോസ്റ്റാഫീസില്‍ 
നിന്നും ജില്ലാ ആഫീസറുടെ പേരില്‍ പണയപ്പെടുത്തിയ 
നാഷണല്‍ സേവിംഗ്സ്‌ സര്‍ട്ടിഫിക്കറ്റ്‌ /ഡിമാന്‍ഡ്‌ (യാഫ്റ്റ്‌ 
ദര്‍ഘാസിനോടൊപ്പം നിരത്രദ്രവ്യമായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 
ദര്‍ഘാസിനോടൊപ്പം z 200-003 മുദ്രപ്പ്രതത്തില്‍ പ്രാഥമിക 
ഉടമ്പടി സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസുകളെ സംബന്ധിച്ച 
എല്ലാ സര്‍ക്കാര്‍ നിബന്ധനകളും ഈ ദര്‍ഘാസിനും ബാധക 


മായിരിക്കും. 


ഭൂജല വകുപ്പ്‌, 
ജില്ലാ ഓഫീസറുടെ കാര്യാലയം, (ഒപ്പ്‌) 


വയനാട്‌. ജില്ലാ ഓഫീസര്‍. 


